Government of Kerala 
കേരള സർക്കാർ 

2009 


| Reg . No . രജി. നമ്പർ 
KL / TV ( N )/12/ 2009 -2011 


JOVERN 


പാൽ 


Sy 


KERALA 


VENT OF 


न्या अपत 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LIV 


27th October 2009 
2009 ഒക്ടോബർ 27 


No . 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


വാല്യം 54 


നമ്പർ 


5th Karthika 1931 
1931 കാർത്തികം 5 


PART III 


Ground Water Department 


ദർഘാസ് പരസ്യം 


ക്രമ 


ദർഘാസ് നമ്പരും 
പ്രവൃത്തിയുടെ പേരും 
അടങ്കൽ തുകയും 


നിരതദ്രവ്യം 
രൂപ് 


നമ്പർ 


നമ്പർ ജി . ഡബ്ലിയു . ഇ ./ 853 / 2007 . 


2009 ഒക്ടോബർ 9. 


- (1) 


- കേരള ഗവർണ്ണർക്കു വേണ്ടി ജില്ലാ ഓഫീസർ, ഭൂജല 
വകുപ്പ്, എറണാകുളം താഴെ പറയുന്ന പ്രവൃത്തികൾക്കുവേണ്ടി 
പരിചയസമ്പന്നരായ കരാറുകാരിൽനിന്നും പ്രാഥമിക എഗ്രിമെന്റ് 
ഉള്ളടക്കം ചെയ്ത മത്സരസ്വഭാവമുള്ള പ്രത്യേകം മുദ്രവച്ച 
ദർ ഘാ സുകൾ ക്ഷണിച്ചു കൊള്ളുന്നു . ദർ ഘാ സു കൾ 
11-11- 2009 മുതൽ 17 -11-2009 ഉച്ചയ്ക്ക് 1 മണിവരെ ഭൂജല വകുപ്പ് 
എറണാകുളം ജില്ലാ ഓഫീസിൽ നിന്നും ലഭിക്കു ന്നതും 
17 - 11 - 2009 ഉച്ചയ്ക്ക് 2 മണിവരെ ടി ഓഫീസിൽ സ്വീകരി 
ക്കു ന്ന തും അന്നേ ദിവസം വൈകിട്ട് 3 മണിക്ക് ജില്ലാ 
ഓഫീസറോ അദ്ദേഹം അധികാരപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോ 
അപ്പോൾ ഹാജരുള്ള കരാ റു കാരുടെ സാന്നിദ്ധ്യ ത്തിൽ 
തുറക്കുന്നതുമാണ്. ഏതെങ്കിലും കാരണവശാൽ അന്നേ ദിവസം 
അവധിയായാൽ തൊട്ടടുത്ത പ്രവർത്തി ദിവസം ദർഘാസ് 
സംബന്ധിച്ച എല്ലാ നടപടികളും നടത്തുന്നതുമായിരിക്കും. 


ജി . ഡബ്ലിയു . ഇ ./ 13 /2009- 10- - രാജീവ്ഗാന്ധി 
കുടിവെള്ള പദ്ധതി പ്രകാരം പൈങ്ങോട്ടൂർ 
ഗ്രാമ പഞ്ചാ യ ത്തിലെ മണി പ്പാ റ യിൽ 
പുതിയതായി കുഴിച്ച കുഴൽക്കിണറിൽ 
3 എച്ച്. പി . സബ്മേഴ്സിബിൾ പമ്പ് 
( ഐ . എസ്. ഐ . മാർക്ക്), പൈപ്പുകൾ 
ഇവ സപ്ലൈ ചെയ്ത് കരിങ്കല്ലുകൊണ്ടുള്ള 
വാട്ടർ ടാങ്ക് പ്ളാറ്റ്ഫോം, 10000 ലിറ്റർ ശേഷി 
യുള്ള ഡബിൾ ലെയേർഡ് പി . വി. സി . 
വാട്ടർ ടാങ്ക് ( ഐ . എസ്. ഐ . മാർക്ക്), പമ്പ് 
ഹൗസ്, പമ്പിംഗ് മെയിൻ, വിതരണ 
ശൃംഖല എന്നിവ സ്ഥാപിച്ച് പ്രവർത്തന 
സജ്ജമാക്കുക - രൂപ 4,31,000 


10 , 800 


Gaz. No . 42/2009/DTP ( GWD ). 


KERALA GAZETTE 


[ PART III 


- (1) 


( 3 ) 


- ജി. ഡബ്ലിയു ./ ഇ ./ 14 / 2009 -10 - മൈക്രോ വാട്ടർ 
കുടിവെള്ള പദ്ധതി പ്രകാരം കവളങ്ങാട് 
ഗ്രാമപഞ്ചാ യ ത്തിലെ പുത്തൻകുരിശിലെ 
അംഗൻവാടിയിൽ നിലവിലുള്ള കുഴൽ 
കിണറിൽ 1 എച്ച്. പി . സബ്മേഴ്സിബിൾ 
പമ്പ് ( ഐ . എസ്. ഐ . മാർക്ക്), പൈപ്പുകൾ 
ഇവ സപ്ലൈ ചെയ്ത് 1000 ലിറ്റർ ശേഷി 
യുള്ള ഡബിൾ ലെയേർഡ് പി . വി . സി. 
ജലസംഭരണി, പമ്പിംഗ് മെയിൻ, വിതരണ 
ശൃംഖല എന്നിവ സ്ഥാപിച്ച് പ്രവർത്തന 
സജ്ജമാക്കുക - രൂപ 57,600 


1, 500 


ക്രമ ദർഘാസ് നമ്പരും 

നിരതദ്രവ്യം 
നമ്പർ പ്രവൃത്തിയുടെ പേരും 

രൂപ് 
അടങ്കൽ തുകയും 
| 1 18 2009 - 10 - മറ്റത്തൂർ ഗ്രാമ പഞ്ചായത്തിലെ 

പാ ത്ത ഞ്ചി റ യിൽ കുടി വള്ള പദ്ധ തി 
നടപ്പാക്കൽ -രൂപ 90,550 

2, 300 
19 / 2009 - 10 - - പുതുക്കാട് ഗ്രാമപഞ്ചായത്തിലെ 
കണ്ണൻ പുത്തൂരിൽ രാജീവ്ഗാന്ധി കുടിവെള്ള 
പദ്ധതി നടപ്പാക്കൽ -രൂപ 2,16, 000 

5,400 
- 20/ 2009 - 10 - കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിലെ 
കൂട്ടിൽമുക്ക് കോളനിയിൽ രാജീവ്ഗാന്ധി 
കുടിവെള്ള പദ്ധതി നടപ്പാക്കൽ - രൂപ 2,16,250 5, 450 
21/2009 -10 - കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിലെ 
ഭൂതൻകോളനിയിൽ രാജീവ്ഗാന്ധി കുടിവെള്ള 
പദ്ധതി നടപ്പാക്കൽ - രൂപ 2,06,850 

- 5 , 200 
- 22 / 2009- 10 - - പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്തിലെ 
പഴയ കൃഷിഭവനിൽ രാജീവ്ഗാന്ധി കുടിവെള്ള 
പദ്ധതി നടപ്പാക്കൽ രൂപ 1, 86,185 

- 4 , 700 
23 / 2009 - 10 -- പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്തിലെ 
അയ്യപ്പൻകാവ് പ്രദേശത്ത് രാജീവ്ഗാന്ധി 
കുടിവെള്ള പദ്ധതി നടപ്പാക്കൽ രൂപ 2,65,850 6,650 
24 / 2009 - 10 - ചേലക്കര ഗ്രാമപഞ്ചായത്തിൽ 
തോന്നൂർക്കരയിൽ ആർട്ടിഫിഷ്യൽ റീചാർജ് 
പദ്ധ തി നടപ്പാക്കൽ - രൂപ 2,88,000 

- 7 ,200 
25 / 2009 - 10 -- പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിൽ 

കൈതക്കോട് ആർട്ടിഫിഷ്യൽ റീചാർജ് 
പദ്ധതി നടപ്പാക്കൽ - രൂപ 2,85,000 

7 ,150 


ദർഘാസ് ഫോറത്തിന്റെ വില കമനമ്പർ 1 - ന് 
രൂപ 900 +എസ്. ടി., ക്രമനമ്പർ 2 - ന് രൂപ 400 +എസ്. ടി . 


പണി തീർക്കേണ്ട കാലാവധി കമനമ്പർ 1 - ന് കരാർ 
ഉറപ്പിക്കുന്ന തീയതി മുതൽ 30 ദിവസം, കമനമ്പർ 2- ന് 
കരാർ ഉറപ്പിക്കുന്ന തീയതി മുതൽ 15 ദിവസം. 


ദർഘാസ് ( പമാ ണ ത്തിന്റെ വില ചെക്കായോ 
ഡാറ്റായോ സ്വീകരിക്കുന്നതല്ല . ദർഘാസ് പ്രമാണം പരസ്പരം 

കൈമാറുവാൻ പാടുള്ളതല്ല. നിശ്ചിത സമയത്തിനു ശേഷം 
ലഭിക്കുന്നതും നിര ത ദ വ്യം കെട്ടി വ യ് ക്കാ ത്ത തു മാ യ 
ദർഘാ സു ക ൾ സ്വീക രി ക്കു ന്ന ത ല്ല . നിര തദവ്യം ജില്ലാ 
ആഫീസർ, ഭൂജ ല വ കുപ്പ്, എറണാകുളം എന്ന പേരിൽ 
ഏതെങ്കിലും പൊതുമേഖലാ ബാങ്കിന്റെ കാക്കനാട് ശാഖയിൽ 
മാറാ വുന്ന ഡിമാന്റ് ഡ്രാഫ്റ്റായി സമർപ്പിക്കേണ്ട താ ണ്. 
ദർഘാസുകൾ സ്വീകരിക്കുന്നതിനും തിരസ്കരിക്കുന്നതിനുമുള്ള 
അധികാരം ഭൂജലവകുപ്പ് ജില്ലാ ആഫീസറിൽ നിക്ഷിപ്ത 
മാ യിരിക്കും. ഇതു സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ 
ഭൂജലവകുപ്പ് എറണാകുളം ജില്ലാ ആഫീസിൽ നിന്നും എല്ലാ 
പ്രവർത്തി ദിവസങ്ങളിലും നേരിട്ട് അന്വേഷിച്ച് അറിയാവുന്ന 
താണ്. ഭൂജലവകുപ്പിലെ ദർഘാസുകളെ സംബന്ധിച്ച എല്ലാ 
നിയമങ്ങളും ഇതിനും ബാധകമായിരിക്കും. 


ദർഘാസ് ഫോറത്തിന്റെ വില ക്രമനമ്പർ 1- നും 5- നും 
രൂപ 400 + വാറ്റ്, ക്രമനമ്പർ 2, 3, 4, ഇവയ്ക്ക് രൂപ 500 + വാറ്റ്, 
- മറ്റുള്ളവയ്ക്ക് രൂപ 600 + വാറ്റ്. 

- ദർഘാസ് ഫോറം നൽകി തുടങ്ങുന്ന തീയതിയും 
സമയവും - 5 - 11- 2009, 10 മണി. 

- ദർഘാസ് ഫോറം വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും 11 -11- 2009 , 12 മണി. 

ദർ ഘാസ് സ്വീ ക രി ക്കുന്ന അ വ സാന തീയതിയും 
സമയവും- - 11- 11 - 2009, 1 മണി. 

- ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 11- 11 - 2009, 
3 മണി. 

ജോലി ചെയ്തു തീർക്കേണ്ട കാലാവധി ക്രമനമ്പർ 1- ന് 
15 -12 - 2009, മറ്റുള്ളവയ്ക്ക് 31- 1-2010 . 


ഭൂജല വകുപ്പ് ജില്ലാ ആഫീസ്, 
എറണാകുളം, കൊച്ചി- 30 


- ( ഒപ്പ്) 
ജില്ലാ ഓഫീസർ. 


ദർഘാസ് പരസ്യം 


നമ്പർ ഡിജിറ്റി/ 1434 / 2009. 


2009 ഒക്ടോബർ 8. 


മറ്റ് വ്യവസ്ഥകൾ 
1. പൂരിപ്പിച്ച ദർഘാസുകൾ ജില്ലാ ഓഫീസർ, ഭൂജല 

വകുപ്പ്, സീതാറാം മിൽ ലെയിൻ, പൂങ്കുന്നം പി . ഒ., 
തൃശ്ശൂർ- 680 002 എന്ന വിലാ സ ത്തിൽ മുക ളിൽ 

സൂചിപ്പിച്ച സമയത്തിനുമുമ്പ് ലഭിക്കേണ്ടതാണ്. 
2. പ്രവൃത്തി സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പ്രവൃത്തി 

സമ യ ങ്ങളിൽ പൂങ്കു ന്ന ത്തുള്ള ഓഫീസിൽ നിന്നും 
അറിയാവുന്നതാണ്. 


കേരള ഗവർണ്ണർക്കുവേണ്ടി ഭൂജല വകുപ്പ്, തൃശ്ശൂർ ജില്ലാ 
ഓഫീ സർ താഴെപ്പറയുന്ന പവ്യ ത്തി കൾക്ക് പരിചയ 
സമ്പന്നരായ കരാറുകാരിൽ സ്ഥാപനങ്ങളിൽ നിന്നും മത്സരാടി 
സ്ഥാനത്തിലുള്ളതും പ്രവൃത്തിയുടെ പേരെഴുതി മുദ്രവച്ചതുമായ 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


3. സർക്കാർ ടെണ്ട റു കളെ സംബ ന്ധി ക്കുന്ന എല്ലാ 
നിയമങ്ങളും ഈ ടെണ്ടറിനും ബാധകമായിരിക്കും. 


27th OCT . 2009 ] 


GROUND WATER DEPARTMENT 


ദർഘാസ് പരസ്യം 


4. ടെണ്ടർ റദ്ദാ ക്കു ന്ന തുൾപ്പെടെയുള്ള തീരു മാ ന ങ്ങ 

ളെടുക്കുന്നതിനുള്ള അധികാരം ജില്ലാ ഓഫീസറിൽ 
നിക്ഷിപ്തമായിരിക്കും. 
- ദർഘാസ് തുറക്കുന്ന ദിവസംഎന്തെങ്കിലും കാരണ 
വശാൽ ഒഴിവുദിവസമാകുകയാണെങ്കിൽ തൊട്ടടുത്ത 
പ്രവൃത്തിദിവസം മേൽപ്പറഞ്ഞ അതേ സമയത്ത്തന്നെ 
ദർഘാസുകൾ തുറക്കുന്നതായിരിക്കും. 


നമ്പർ ജി . ഡബ്ലിയു . കെ . കെ . ഡി./എസ്. 364 / 2008. 

2009 ഒക്ടോബർ 1. 


ജില്ലാ ആഫീസ്, 
ഭൂജല വകുപ്പ്, 
സീതാറാം മിൽ ലെയിൻ, 
പൂങ്കുന്നം പി . ഒ., തൃശ്ശൂർ- 680 002. 


- കേരള ഗവർണ്ണർക്കു വേണ്ടി ജില്ലാ ഓഫീസർ 
ഭൂജല വകുപ്പ്, കോഴിക്കോട് താഴെപ്പറയുന്ന പ്രവൃത്തിക്ക് 
പരിചയസമ്പന്നരായ കരാറുകാരിൽ സ്ഥാപനങ്ങളിൽനിന്നും 
മുദ്രവച്ച മത്സര സ്വഭാവമുള്ള ദർഘാ സു കൾ ക്ഷണിച്ചു 
കൊള്ളുന്നു . 


( ഒപ്പ്) 
ജില്ലാ ഓഫീസർ. 


ദർഘാസ് നമ്പർ - 2/ 2009 - 10. 


ദർഘാസ് പരസ്യം 


( പവർത്തിയുടെ പേര് - കോഴി ക്കോട് ജില്ല യിൽ 
താമരശ്ശേരി പഞ്ചായത്തിൽ താമരശ്ശേരി പോലീസ് സ്റ്റേഷൻ 
കോമ്പൗണ്ടിൽ രാജീവ്ഗാന്ധി കുടിവെള്ള ദൗത്യം നടപ്പിലാ 
ക്കുന്നതിനായി ഭൂജല വകുപ്പ് നിർമ്മിച്ച 110 മി. മീ. വ്യാസമുള്ള 
- കുഴൽക്കി ണറിൽ 5 എച്ച്. പി . സബ് മേഴ്സി ബിൾ പമ്പ് 
( 3 ഫേസ്) ( ഐ . എസ്. ഐ .) ഘടിപ്പിച്ച് പൈപ്പ് ലൈൻ ഇട്ട് 
പദ്ധതി പൂർത്തീകരിക്കുന്ന ജോലി. 


അടങ്കൽ തുക 68,000 രൂപ 


നിരതദ്രവ്യം 


1, 700 രൂപ . 


ദർഘാസ് ഫോറത്തിന്റെ വില രൂപ 400 + വാറ്റ് @ 12 .5 %. 


നമ്പർ ജി. എം ./ 877 / 2009.- ഒ. റ്റി.- 33. 2009 ഒക്ടോബർ 6. 

കേരള ഗവർണ്ണർക്കുവേണ്ടി ഭൂജലവകുപ്പ്, മലപ്പുറം ജില്ലാ 
ഓഫീസർ താഴെപ്പറയുന്ന പ്രവൃത്തിക്ക് അംഗീകൃത കരാറു 
കാരിൽനിന്നും/ പ്രശസ്ത സ്ഥാപനങ്ങളിൽനിന്നും പ്രവൃത്തി 
യുടെ പേരും ദർഘാസ് നമ്പരും ആ ലേ ഖനം ചെയ്ത 
മുദ്രവച്ച കവറുകളിൽ ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

ദർഘാസ് നമ്പർ ജി. എം ./ 877/ 2009- ഒ. റ്റി. 33. 

പ്രവർത്തിയുടെ പേര് ഭൂജല വകുപ്പിന്റെ പരിധിയിൽ 
വരുന്ന മലപ്പുറം ജില്ലയിലെ വിവിധ ഗ്രാമപഞ്ചായത്തുകളിൽ 
110 എം . എം . വ്യാസമുള്ള കുഴൽ കിണർ നിർമ്മിച്ച് 
1.5 എച്ച്. പി . സബ്മേഴ്സിബിൾ പമ്പ് വാങ്ങി ഘടിപ്പിച്ച് 3000 
ലിറ്ററിന്റെ പി . വി . സി . വാട്ടർ ടാങ്ക് ( ഐ . എസ്. ഐ . 
മുദ്രയുള്ളത്) വാങ്ങി സ്ഥാപിച്ച് ചെറുകിട കുടിവെള്ള പദ്ധതി 
നടപ്പിലാക്കുന്ന പ്രവർത്തിയും 110 എം . എം . വ്യാസമുള്ള 
കുഴൽ കിണർ നിർമ്മിച്ച് ഹാന്റ് പമ്പ് ( ഐ . എസ്. ഐ . 
മുദ്ര യു ള്ള ത് ) വാങ്ങി ഘടിപ്പിക്കുകയും പ് ളാറ്റ് ഫോം 
നിർമ്മിക്കുകയും ചെയ്യുന്ന പ്രവർത്തി. 

അടങ്കൽ തുക 2,00,000 രൂപ. 
നിരതദ്രവ്യം 5,000 രൂപ. 
ദർഘാസ് ഫോറത്തിന്റെ വില - രൂപ 400 + വാറ്റ്. 

ദർഘാസ് ഫോറങ്ങൾ വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും 29 - 10 - 2009, 1 മണിവരെ. 

- ദർഘാസ് ഫോറങ്ങൾ സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും -- 29 - 10 - 2009, 3 മണിവരെ. 

- ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 29 - 10 - 2009, 
4 മണി. 
- പ്രവൃത്തിചെയ്തു തീർക്കേണ്ട കാലാവധി - 10 ദിവസം. 


പ്രവൃത്തി ചെയ്തുതീർക്കേണ്ട കാലാവധി 15 ദിവസം. 


ടെണ്ടർ ഫോറങ്ങൾ ഭൂജല വകുപ്പിന്റെ കോഴിക്കോട് 
ജില്ലാ ഓഫീസിൽ നിന്നും 26 - 10 -2009 മുതൽ 28 -10 -2009 പകൽ 
1 മണി വരെ ലഭിക്കു ന്ന താണ്. മുദ്രവച്ച ദർഘാസുകൾ 
ലഭിക്കേണ്ട അവസാന തീയതി 28 - 10 - 2009 വൈകുന്നേരം 
3 മണി. ദർഘാസുകൾ അന്നേദിവസം വൈകുന്നേരം 3.30 - ന് 
ഹാജരായ കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ തുറന്ന് പരിശോധി 
ക്കു ന്ന താ ണ്. കൂടു തൽ വിവ ര ങ്ങ ൾ ജില്ലാ ഓഫീസ്, 
ഭൂജലവകുപ്പ് കോഴിക്കോട്- 20- ൽ നിന്നും ലഭിക്കുന്നതാണ്. 


ജില്ലാ ആഫീസറുടെ കാര്യാലയം, 
സിവിൽ സ്റ്റേഷൻ, 
കോഴിക്കോട്. 


( ഒപ്പ്) 
ജില്ലാ ഓഫീസർ. 


(ഒപ്പ്) 
ജില്ലാ ഓഫീസർ. 
(ഇൻ ചാർജ്) 


ജില്ലാ ആഫീസറുടെ കാര്യാലയം, 
മലപ്പുറം. 


